Reg . No. രജി. നമ്പർ 
KL/ TV( N ) /12/2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERNMENT 


മ 


- 


H 


MENT OF 
त्पनन अपत 


ാർ 
OF KERS 

- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th October 2010 
2010 ഒക് ടോബർ 12 
20th Aswina 1932 
1932 ആശ്വിനം 20 


| 40 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


ബഹു . ആലപ്പുഴ മുൻസിഫ് കോടതി മുൻപാകെ 

സക്സഷൻ ( OP ) 1/2010 
ഹർജിക്കാർ : 
1. P . S . നാരായണൻ നമ്പൂതിരി, 

പെരിയമന ഇല്ലം, 
പാവുക്കര മുറി, 
മാന്നാർ പി. ഒ., 
കുരട്ടിശ്ശേരി വില്ലേജ്, 

ചെങ്ങന്നൂർ താലൂക്ക് 
2 , ധന്യ എൻ. നമ്പൂതിരി, 

D / o P . S . നാരായണൻ നമ്പൂതിരി, 

ടിയിൽ താമസം 
- 3. ആര്യ എൻ. നമ്പൂതിരി, 

D / o P . S . നാരായണൻ നമ്പൂതിരി, 

ടിയിൽ താമസം 
മൈനർ- രക്ഷകർത്താവ് 1 -ാം ഹർജിക്കാരൻ. 


എതിർകക്ഷി- ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

1-ാം ഹർജിക്കാരന്റെ ഭാര്യയും 2 - 3-0 ഹർജിക്കാരുടെ 
മാതാവുമായിരുന്ന ശ്രീമതി കുസുമകുമാരി 12 - 4 - 2008 - ൽ 
മരണപ്പെട്ടുപോയതിനാൽ ടിയാളുടെ പേരിലുള്ള കേരള സ്റ്റേറ്റ് 
ഇൻഷ്വറൻസ് ഡിപ്പാർട്ടുമെന്റിലെ ഗ്രൂപ്പ് ഇൻഷ്വറൻസ് വകയിൽ 
ടി കുസുമകുമാരിക്ക് കിട്ടേണ്ടതായ 2 ,23,885 (രണ്ടുലക്ഷത്തി 
ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച്) രൂപയും 
മേലാലുള്ള പലിശയും വാങ്ങിയെടുക്കുന്നതിന് ഹർജിക്കാർ 
മാത്രമാണ് അവകാശികൾ എന്ന് കാണിക്കുന്ന സക്സഷൻ 
സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഹർജിക്കാർ ബഹു . ആലപ്പുഴ 
മുൻസിഫ് കോടതി മുൻപാകെ 2010 - ൽ OP സക്സ് ഷൻ 
1/ 2010 -ാം നമ്പരായി അപേക്ഷ ബോധിപ്പിച്ച് 27 - 10 - 2010 -ാം 
തീയതി ഹർജി വിചാരണ വച്ചിരിക്കുന്നതിനാൽ ടി സക്സഷൻ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം 2010 ഒക്ടോബർ മാസം 27 -ാം തീയതി പകൽ 
11 മണിക്ക് ടി കോടതി മുൻപാകെ ഹാജരായി ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും അല്ലാത്തപക്ഷം ഹർജിക്ക്ആക്ഷേപമില്ലെന്ന്കണ്ട് 
തീർച്ച ചെയ്യുന്നതാണെന്ന വിവരം ഇതിനാൽ തെര്യപ്പെടുത്തി 
ക്കൊള്ളുന്നു . 


എസ്. നാരായണൻ നമ്പൂതിരി, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


4th May 2010 ] 


Before the Honourable District Court II, 

Thiruvananthapuram 
OP (G & W ) 198 OF 2010 


Name and Address of the Petitioner: 

Radhakrishnan , aged 54 , S /o Sreedharan Nair , residing 
at T.C . XVII/ 1564 , MNRA 73, ‘ Sathya ’, Chengalloor, 
Poojappuara P . O ., Thiruvananthapuram . 
Name and Address of the Counter Petitioner :- Nil 

Whereas the petitioner have applied for getting 
permission to sell the share of his minor son viz . 
Nidhi Krishna with respect to the property of his 

deceased wife P. L . Jayasree who died on 4th day of 
August, 2009 at Thiruvananthapuram . The scheduled 
properties having an extent of 9 cents together with 
buildings comprised in Sy . Nos . 463 and 543/ B of 
Anchamada Village , Thiruvananthapuram as per the 
registered release deed Nos. 3486 of 1981 and 3045 of 
2008 of Sasthamangalam Sub Registrar s Office . 

Notice is hereby given that anybody having any 
objection in granting permission shall appear in the said 
court in person or through an Advocate and file the 
objection if any at 11 a . m . on 25 - 11 -2010 and in default 
of which the permission will be granted as if there is no 
objection . 
Thiruvananthapuram , KAMALESWARAM S. MANIKANTAN NAIR , 
2 -9 -2010 . 

Advocate for Petitioner. 


